Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


SS 
കര 


GOVERN 


രള സർ 


ർക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജനുവരി 14 
14th January 2014 

| 1189 മകരം 1 
1stMakaram 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram, 

Tuesday 


1935 പൌഷം 24 
24th Pousha 1935 


PART III 
Industries Department 


കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം, തിരുവനന്തപുരം 

( ഹാജർ: ഡോ . കെ . മദനൻ) 


നമ്പർ സി.എസ് . 5/ 4618 / 91. 


2013 നവംബർ 30 . 


വിഷയം: കയർ വികസനം - ചെല്ലാനം സി . വി . സി .എസ്. ലി . നമ്പർ 34 അന്തിമ സമാപ്തീകരണം - രജിസ്ട്രേഷൻ റദ്ദ് 

- ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന. (1) കയർ സ്പെഷ്യൽ ആഫീസറുടെ 4 -3-1965- ലെ ജി. എ3/ ( എ ) 4400 /1964 നമ്പർ ഉത്തരവ്. 

( 2) ജി . ഒ . ( ആർ. റ്റി .) നമ്പർ 316 / 03 ഐ . ഡി ., തീയതി 26 - 3 - 2003. 
(3) വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 2-1- 2013, 24- 6-2013 എന്നീ തീയതികളിലെ 

എൽ. ഐ . ( സി ) 34 / 65 നമ്പരായ കത്തുകൾ. 
(4) വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെ 2- 1- 2013 , 15- 7- 2013, 21-10- 2013 എന്നീ തീയതികളിലെ 

ഡി / 466 / 01 നമ്പർ കത്തുകൾ. 
- വടക്കൻ പറവൂർ കയർ പ്രാജക്ടിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ചെല്ലാനം കയർ വ്യവസായ സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ 34 എന്ന സംഘം സഹകരണ നിയമപ്രകാരം 15- 9 - 1953 - ൽ രജിസ്റ്റർ ചെയ്യുകയും, 22- 3 - 1954- ൽ പ്രവർത്തനമാരംഭി 
ക്കുകയും ചെയ്തു . തുടർന്ന് ടി സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചു പോയത് കാരണം സൂചന (1) പ്രകാരം ലിക്വിഡേറ്റ് 
ചെയ്യുകയും, ആദ്യ ലിക്വിഡേറ്റർ 8-4- 1965- ൽ ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു . ക്ലെയിം നോട്ടീസ് 29- 6- 1965- ൽ ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു . സംഘത്തിന്റെ ലിക്വിഡേഷൻ തീയതി വരെയുള്ള കണക്കുകൾ സഹകരണ വകുപ്പും തുടർന്ന് 14 -11-2012 
വരെയുള്ള കണക്കുകൾ വടക്കൻ പറവൂർ കയർ പാജക്ട് ആഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഡിറ്റ് ചെയ് 
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 


14th JAN . 2014] 


INDUSTRIES DEPARTMENT 


- സംഘം ലിക്വിഡേറ്റർ തയ്യാറാക്കിയ ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിന് ഇനി ഈടാക്കിയെടുക്കാനും, 
കൊടുത്തു തീർക്കാനും ആസ്തികൾ യാതൊന്നും ഇല്ലായെന്നു കാണുന്നു . സർക്കാർ കുടിശ്ശിക ബാദ്ധ്യതയായ മുതൽ 7 8,997.23 
പലിശ X 3,990 ഉൾപ്പെടെ ആകെ ? 12,987. 33 (പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രൂപ മുപ്പത്തിമൂന്ന് 

പൈസ മാത്രം). എഴുതി തള്ളിക്കൊണ്ട് സൂചന (2 ) പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . ലിക്വിഡേഷൻ നടപടികൾ 
പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 73 ( ജെ ) പ്രകാരം ലിക്വിഡേഷനിൽ നിക്ഷിപ്ത 
മായിരിക്കുന്ന അധികാരമുപയോഗിച്ച്, ടി സംഘത്തിന്റെ ഈടാക്കാൻ കഴിയാത്ത ആസ്തി സംഘം കണക്കിൽ നിന്നും എഴുതി 
തള്ളിക്കൊണ്ടും, സംഘത്തിന്റെ നഷ്ടം വന്ന തുക കണക്കിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും, കൊടുത്തു തീർക്കാൻ കഴിയാത്ത 
ബാദ്ധ്യത തുക കണ്ടുകെട്ടിയും കൊണ്ട്ഉത്തരവായിട്ടുണ്ട്. 


മേൽ വിവരിച്ച പ്രകാരം ടി സംഘത്തിന് ആസ്തിയായും, ബാദ്ധ്യതയായും ഒന്നും തന്നെ നിലനിൽക്കുന്നില്ലെന്നും, 
സംഘത്തിന്റെ സമാപ്തീകരണത്തിന്റെ അന്തിമ പൊതുയോഗം 5- 6- 2013 - ന് വിളിച്ച് ചേർത്തെങ്കിലും ആരും തന്നെ ടി യോഗത്തിൽ 
പങ്കെടുത്തിട്ടില്ലായെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ സംഘം ലിക്വിഡേറ്റർ സൂചന (3) പ്രകാരം ചെല്ലാനം സി. വി. സി . എസ്. 
ലി. നമ്പർ 34 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത ഉത്തരവുണ്ടാകാൻ അപേക്ഷിച്ചതിൻ പ്രകാരം ടി സംഘം അന്തിമമായി സമാപ്തീ 
കരിച്ചു രജിസ്ട്രേഷൻ റദു ചെയ്ത ഉത്തരവാകുന്നതിന് സൂചന ( 4) പ്രകാരം വടക്കൻ പറവൂർ പ്രോജക്ട് ആഫീസർ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ പ്രസ്താവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ചെല്ലാനം സി . വി . സി . എസ്. ലി . നമ്പർ 34 - ന്റെ പ്രവർത്തനങ്ങൾ 
അന്തിമമായി സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദു ചെയ്യണമെന്ന വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടേയും 
വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. സംഘം വക മുഴുവൻ 
രേഖകളും റെക്കാർഡുകളും ഉത്തരവ് തീയതിമുതൽ മൂന്നു വർഷക്കാലം വരെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ അധീനതയിൽ 
സൂക്ഷിക്കേണ്ടതും, ടി കാലാവധി പൂർത്തിയായാൽ കയർ വികസന ഡയറക്ടറുടെ (രജിസ്ട്രാർ) അംഗീകാരത്തോടുകൂടി മാത്രം 
നശിപ്പിക്കാൻ പാടുള്ളുവെന്നുംഉത്തരവാകുന്നു . 


നമ്പർ സി.എസ്.5/4609 /91. 


2013 ഡിസംബർ 11. 


വിഷയം: കയർ വികസനം - ആണ്ടിക്കടവ് കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 171 - അന്തിമ 

സമാപ്തീകരണം- രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 
സൂചന: (1) സ്പെഷ്യൽ ആഫീസർ ( കയർ)- ടെ 6-8- 1969 - ലെ സി. എസ്. 3/ 1597 /69 നമ്പർ ഉത്തരവ്. 

(2) 18 -3- 2009 - ലെ സർക്കാർ ഉത്തരവ് ( സാധാരണ) നമ്പർ 339/ 09. 
( 3) വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 12 -8 - 2013 - ലെ LI ( C ) /171/ 70 നമ്പർ കത്ത്. 


(4 ) വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെ 24 -8 - 2013, 30 - 10 - 2013 എന്നീ തീയതികളിലെ ഡി / 602 / 2001 

നമ്പരായ കത്ത്. 


- ആണ്ടിക്കടവ് കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 171 എന്ന സംഘം സൂചന (1) പ്രകാരം ലിക്വിഡേഷനി 
ലാകുകയും ആദ്യ ലിക്വിഡേറ്റർ 21- 8 - 1969 - ന് ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു . ക്ലെയിം നോട്ടീസ് 8 - 9 - 1969 - ൽ കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘത്തിന്റെ ലിക്വിഡേഷൻ തീയതിവരെയുള്ള കണക്കുകൾ സഹകരണ വകുപ്പും 
ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഡിറ്റ് 
നടത്തുകയും ചെയ്തു . 


- പ്രസ്തുത സംഘത്തിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനമായി GO ( Ms.) No. 264/ 58 തീയതി 25 - 3- 1958, GO . ( Ms .) 
No.208 / 61 തീയതി 20-3-1961 എന്നീ നമ്പർ പ്രകാരം 3 25,000 ( 10,000 + 15,000 ) അനുവദിച്ചു നൽകിയിട്ടുള്ളതും, ആയതിൽ നിന്ന് 
സർക്കാരിലേക്ക് കുടിശ്ശിക വരുത്തിയ വകയിൽ ? 4,388.16 ( നാലായിരത്തി മുന്നൂറ്റിഎൺപത്തി എട്ടു രൂപ പതിനാറു പൈസ 
മാത്രം) എഴുതി തള്ളിക്കൊണ്ട് സൂചന (2) പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . ലിക്വിഡേഷൻ നടപടികൾ പൂർത്തി 
യാക്കുന്നതിന്റെ ഭാഗമായി 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 73 ( ജെ ) പ്രകാരം ലിക്വിഡേറ്ററിൽ നിക്ഷിപ്തമാ 
യിരിക്കുന്ന അധികാരമുപയോഗിച്ച്, ടി സംഘത്തിന്റെ ഈടാക്കിയെടുക്കാൻ കഴിയാത്ത ആസ്തി സംഘത്തിന്റെ കണക്കിൽ നിന്നും 
എഴുതി തള്ളുവാനും, കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യത തുകയും സംഘത്തിന്റെ നഷ്ടവും കണ്ടുകെട്ടിയും കൊണ്ട് 
ഉത്തരവായിട്ടുണ്ട്. 


14th JAN . 2014] 


INDUSTRIES DEPARTMENT 


- മേൽ പറഞ്ഞ വകയിൽ നിന്ന് ടി സംഘത്തിന് ഇനി ആസ്തിയായും, ബാദ്ധ്യതയായും ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ലെന്നും, 
ടി സംഘത്തിന്റെ അന്തിമ സമാപ്തീകരണ പൊതുയോഗം 23 -7 -2013- ന് വിളിച്ച് ചേർത്തെങ്കിലും ആരും തന്നെ പ്രസ്തുത 
യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ലായെന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കൻ പറവൂർ കയർ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
സൂചന (3 ) പ്രകാരം ആണ്ടിക്കടവ് സി . വി . സി . എസ്. ലി. നമ്പർ 171 - ന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത ഉത്തരവാകാൻ 
അപേക്ഷിച്ചതിൻ പ്രകാരം ടി സംഘം അന്തിമമായി സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദു ചെയ്ത ഉത്തരവാകുന്നതിന് സൂചന ( 4) 
പ്രകാരം വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസർ ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


- മേൽ പ്രസ്ഥാവിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ആണ്ടിക്കടവ് കയർ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ 171- ന്റെ പ്രവർത്തനങ്ങൾ അന്തിമമായി സമാപ്തീകരിച്ചു രജിസ്ട്രേഷൻ റദു ചെയ്യണമെന്നു സൂചന (3), (4) പ്രകാരം 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടേയും വടക്കൻ പറവൂർ കയർ പ്രോജക്ട് ആഫീസറുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് ടി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത്ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . സംഘം വക മുഴുവൻ രേഖകളും റെക്കാർഡുകളും ഉത്തരവ് തീയതി മുതൽ മൂന്നു വർഷക്കാലം 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതും, ടി കാലാവധി പൂർത്തിയായാൽ, കയർ വികസന ഡയറക്ടറുടെ 
(രജിസ്ട്രാർ) അംഗീകാരത്തോടുകൂടി മാത്രം നശിപ്പിക്കാൻ പാടുള്ളുവെന്ന്ഉത്തരവാകുന്നു . 


കയർ വികസന ഡയറക്ടറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


കയർ വികസന ഡയറക്ടർ. 


